Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 
VMENT OF 


ാർ 
KERALA 


S 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| 


| 15th October 2013 
2013 ഒക്ടോബർ 15 


THIRUVANANTHAPURAM , TUESDAY 


- No. 


1 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


23rd Aswina 1935 
1935 ആശ്വിനം 23 


PART III 


Stores Purchase 


Agriculture Department 


( 2 ) 


( 3 ) 


ദർഘാസ് പരസ്യം 


1 % 


മാനന്തവാടി കൃഷിഭവനിലെ ചെറ്റപ്പാലം ക്വാട്ടു 
പാടശേഖരത്തിൽ ജലസേചന സൗകര്യം ചെയ്യുന്ന 
ഏർപ്പെടുത്തൽ - 3, 88,000 . 

തുകയുടെ 


നമ്പർ എ . ഇ .(2 ) 440 / 2011. 

2013 സെപ്റ്റംബർ 12 . 
- കേരള ഗവർണ്ണർക്കുവേണ്ടി വയനാട് കൃഷി അസിസ്റ്റന്റ് 
എക് സി ക്യൂട്ടീവ് എഞ്ചി നീ യർ 2013 - 14 വർഷ ത്തിൽ 
ആർ. ഐ . ഡി . എഫ്. - 17 പദ്ധതിപ്രകാരം താഴെ പറയുന്ന 
പ്രവർത്തികൾക്ക് ആവശ്യമായ ജല സേചന സാമഗ്രികൾ 
വിതരണം ചെയ്യു ന്ന തി നായി അംഗീകത കരാറുകാർ 
വിതരണക്കാർ തുടങ്ങിയവരിൽ നിന്നും മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
കവറിനുപുറത്ത് പ്രവർത്തിയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കണം. 


- 3 തവിഞ്ഞാൽ കൃഷി ഭവനിലെ പാലോട്ട് 


- 


ടി . 


പാടശേഖരത്തിൽ ജലസേചന സൗകര്യം 
ഏർപ്പെടുത്തൽ - 1, 69 , 000 . 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


- (1) 


(2) 


ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ കമനമ്പർ 1- ന് ? 700 + വാറ്റ്, ക്രമനമ്പർ 
2 - ന് ? 800 + വാറ്റ്, ക്രമനമ്പർ 3 - ന് ? 400 + വാറ്റ്. 

- പകർപ്പ് ക്രമനമ്പർ 1 - നും 2 - നും 1 400 + വാറ്റ്, 
ക്രമനമ്പർ 3- ന് ? 200 + വാറ്റ്. 

പ്രവർത്തികൾ പൂർത്തിയാക്കുന്നതിനുള്ള കാലാവധി 
3 മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും താഴെ ഒപ്പു 
വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽ നിന്നും 28- 10 - 2013 
തീങ്കളാഴ്ച ഉച്ചയ്ക്ക് 12.30 മണിവരെ വിതരണം ചെയ്യുന്നതും 


വെള്ളമുണ്ട കൃഷി ഭവനിലെ ആറുവാൾ ക്വാട്ടു 
പാടശേഖരത്തിൽ ജലസേചന സൗകര്യം ചെയ്യുന്ന 
ഏർപ്പെടുത്തൽ - Y 3,04,000 

തുകയുടെ 


അന്നേദിവസം 1 മണിവരെ സ്വീകരിക്കുന്നതും 2. 30 മണിക്ക് 
വയനാട് കൃഷി അസിന്റ്എക്സിക്യൂട്ടിവ് എഞ്ചിനീയറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള 
ദർഘാസു കാ രുടെയോ അവരുടെ പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
വില രൊക്കം പണമായോ മണി ഓർഡറായോ അടച്ച് ( തിരികെ 
നൽകു ന്ന ത ല്ല ) രേഖാമൂലം അപേക്ഷിച്ചാൽ ദർഘാസ് 
പ്രമാണങ്ങൾ നൽകുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ 
അന്നേദിവസം പൊതു അവധി പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത 
പവ്യ ത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യവ സ്ഥ യിലും 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്ന 
തുമായിരിക്കും. 

ദർഘാസ് പ്രമാണങ്ങൾ അന്യോന്യം കൈമാറാൻ പാടില്ലാ 
ത്തതാകുന്നു . ട്രഷറിയിൽ നിന്നോ അംഗീകൃത ബാങ്കിൽ 
നിന്നോ വയ നാട് കൃഷി അസിസ്റ്റന്റ് എക് സി ക ട്ടീവ് 
എഞ്ചിനീയറുടെ പേർക്ക് പിൻവലിക്കുവാൻ അധികാരപ്പെടുത്തി 
ഒപ്പിട്ട നിശ്ചിത തുകയുടെ ഡിമാന്റ് ഡ്രാഫ്റ്റ് ദർഘാസിനോ 
ടൊപ്പം നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. 
- ഈ പ്രവർത്തിക്ക് ദർഘാസ് സമർപ്പിക്കുന്ന സമയത്ത് 
ൽ 50 മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടിവെക്കേണ്ടതാണ്. 
ദർഘാസിനെ സംബന്ധിച്ച് എല്ലാ സർക്കാർ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. യാതൊരു കാരണവും 
കാണിക്കാതെ ദർഘാസ് തീയതി മാറ്റി വയ്ക്കു ന്ന തിനും 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരുപാധികം നിരസി 
ക്കുന്നതിനുമുള്ള അധികാരം വയനാട് കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 


വയനാട് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
മുട്ടിൽ പോസ്റ്റ്- 673 122, 

കൃഷി അസിസ്റ്റന്റ് 
ഫോൺ- 04936 202747 . എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


( ഒപ്പ്) 


